PART IV 
Private Advertisements and Miscellaneous Notifications 


Kerala State Lotteries Department 


ദർഘാസ് പരസ്യം 


5. പായ്ക്കിം ഗ് , കയറ്റു കൂലി എന്നിവ കരാ റു കാ രൻ 
വഹിക്കേണ്ടതാണ്. കൂടാതെ വേയിംഗ് ബ്രിഡ്ജിന്റെ 

ഫീസും കരാറുകാരൻ തന്നെ വഹിക്കേണ്ടതാണ്. 
- 6. കരാ റു കാ രന്റെ വീഴ്ച മൂലം വകു പ്പിന് ബദൽ 

സംവിധാനം സ്വീകരിക്കേണ്ടിവന്നാൽ അതിലുണ്ടാകുന്ന 
കഷ്ട നഷ്ടങ്ങൾക്ക് കരാറുകാരൻ ഉത്തരവാദിയായിരി 
ക്കും . 


നമ്പർഎസ്.1-9208/ 08 / ഡി.എസ്.എൽ. 2008ജൂലൈ 15. 

- സംസ്ഥാന ഭാഗ്യക്കുറിവകുപ്പിന്റെ ആസ്ഥാന ആഫീസി 
ലും എറണാകുളം മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ആഫീസി 


14 ജില്ലാ ആഫീസുകളിലുമായി നിലവിൽ സൂക്ഷിച്ചിട്ടുള്ളതും 
ഒരു വർഷ ത്തി നു ള്ളിൽ ശേഖ രി ക്ക പ്പെ ടാ വു ന്ന തു മായ 
വിൽക്കപ്പെടാത്ത ടിക്കറ്റുകളും കടക്കുറ്റികളും (ഏകദേശം 
150 ടൺ) ലേലത്തിൽ വിൽക്കുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

നിരതദ്രവ്യം - 20,000 രൂപ. 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 18 - 8 - 2008, 
4 മണി. 


7. കരാർ പ്രകാരം പാഴ്ചിക്കറ്റുകളും കടക്കുറ്റികളും നീക്കം 
ചെയ്തി ചൊ യെ ങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 

ഗവൺമെന്റിലേക്ക് മുതൽക്കൂട്ടുന്നതാണ്. 
8. വിവിധ ഓഫീ സു ക ളിൽ നിന്നും സ്വീക രിക്കുന്ന 

പാഴ്ചടിക്കറ്റു ക ളു ടേയും കടക്കുറ്റിക ളു ടേയും വില 
ഏറ്റെടുക്കുന്ന സമയത്ത്തന്നെ അതാത് ഓഫീസിൽ 
നിയമാനുസൃത നികുതികൂടി ചേർത്ത് അടക്കേണ്ടതാ 
ണ് . 


നിബന്ധനകൾ 


9. 500 കിലോയിൽ കൂടുതലുള്ള തൂക്കത്തിന് വെയിംഗ് 

ബ്രിഡ്ജ് ഉപയോഗിച്ച് തൂക്കം നിശ്ചയിക്കേണ്ടതാണ്. 
- 10 . മേൽപ്പറഞ്ഞ രീതിയിൽ പാഴ്ചടിക്കറ്റുകളും കൗണ്ടർ 

ഫോയിലുകളും നീക്കം ചെയ്യുന്നത് കരാറുകാരന്റെ 
സ്വന്തം ചെലവിൽ ആയിരിക്കണം. 


1. കരാറിന്റെ പരമാവധി കാലാവധി ഒരുവർഷമായിരിക്കും. 
എങ്കിലും വകുപ്പ് തീരുമാനിക്കുന്നപക്ഷം ഒരു വർഷത്തി 
നുള്ളിൽത്തന്നെ പുതിയ കരാർ വിളിക്കാനും പഴയ 
കരാർ റദ്ദ് ചെയ്യാനും ഡ യ റ ക ടർക്ക് അധികാരം 
ഉണ്ടാ യി രി ക്കും . വകു പ്പിന് ആവ ശ്യ മെന്ന് 
കാണുന്നപക്ഷം കരാർ കാലാ വധി കഴിഞ്ഞ് 
മ - ന്ന . മ ാ സ ം ക ി ട ി 
കരാറുകാരൻ തുടരേണ്ടതാണ്. 


11. മുദ്രവച്ച ദർഘാസുകൾ 18 - 8 - 2008, 3 മണിക്ക് മുൻപായി 

ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിൽ ലഭിക്കേണ്ടതാണ്. 
12 . ദർഘാസ് അടക്കംചെയ്ത മുദ്രവച്ച കവറിന് മുകളിൽ 

“ പാഴ്ചിക്കറ്റുകളും കടക്കുറ്റികളും നീക്കം ചെയ്യാനുള്ള 

ദർഘാസ് എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 
13 . ഡ യ റ ക് ടർ, കേരള ഭാഗ്യ ക്കുറി ഡ യ റ ക് ട റേ റ്റ്, 

വികാ സ് ഭവൻ, തിരു വ ന അ പു രം - 605 003 എന്ന 
വിലാസത്തിലാണ് ദർഘാസുകൾ ലഭിക്കേണ്ടത്. 


2. ദർഘാസ് സമർപ്പിക്കുമ്പോൾ നിയ മാ നു സൃതമായ 

നിരതദ്രവ്യം ഡയറക്ടർ, സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ്, 
തിരു വ ന ത പ ര ത്തിന്റെ പേർക്ക് ഡി . ഡി . ആയി 
എടുത്ത്ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
3. കരാർ ഉറപ്പിക്കുമ്പോൾ ടണ്ണിന്റെ നിരക്ക് കണക്കാക്കി 
ആയതിന്റെ 10 % സെക രിറ്റി ഡെപ്പോ സിറ്റായി 
അടയ്ക്കേണ്ടതാണ്. 
4. വിൽക്കപ്പെടാത്ത ടിക്കറ്റുകളും കടക്കുറ്റികളും നീക്കം 

ചെ യ്യാ നുള്ള അറിയിപ്പ് ലഭി ക്കു ന്ന മുറയ്ക്ക് ക് 
രണ്ടാഴ്ച്ച ത ള്ളിൽ ബന്ധ പ്പെട്ട ഓഫീസുകളിൽ 
നിന്നും നീക്കം ചെയ്തിരിക്കേണ്ടതാണ്. 


- ഇത് സംബന്ധിച്ച് കൂടു തൽ വിവ ര ങ്ങൾ പ്രവ്യത്തി 
ദിവസങ്ങളിൽ ഭാഗ്യക്കുറി വകുപ്പിന്റെ ആസ്ഥാന ആഫീസിലെ 
വിൽപ്പന വിഭാഗത്തിൽ നിന്ന് നേരിട്ടോ 0471 - 230193 എന്ന 
Mmolceio A23110 mg www .keralalotteries. com 20 m 
വെബ്സൈറ്റിൽ നിന്നോ അറിയാവുന്നതാണ്. 


സംസ്ഥാന ഭാഗ്യക്കുറി 
ഡയറക്ടറേറ്റ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 


സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടർ. 


